Government of Kerala 
- കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


ന 


ാ 


MENT OF 


KERALA 


V 
GOVERNA 


न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


29th December 2009 
2009 ഡിസംബർ 29 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Pousha 1931 
1931 പൌഷം 8 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


കമ 


നിരതദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


രൂപ 


നമ്പർ ജി. ഡബ്ലിയു . ഇ . 578 / 2009. 


2009 ഡിസംബർ 5. 


- (1) 


( 2 ) 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജ ല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രാഥമിക എഗ്രിമെന്റ് 
ഉള്ളടക്കം ചെയ്ത മത്സരസ്വഭാവമുള്ള പ്രത്യേകംമുദ്രവച്ച 
ദർ ഘാ സുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാ സു കൾ 
30 -12- 2009 മുതൽ 6-1- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ഭൂജല വകുപ്പ് 
എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കു ന്നതും 
6 - 1- 2010 ഉച്ചയ്ക്ക് 2 മണിവരെ ടി ഓഫീസിൽ സ്വീകരി 
ക്കു ന്ന തും അന്നേ ദിവസം വൈകിട്ട് 3 മണിക്ക് ജില്ലാ 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുള്ള കരാറു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
സംബന്ധിച്ച് എല്ലാ നടപടികളും നടത്തുന്നതുമായിരിക്കും. 


ജി . ഡബ്ലിയു . ഇ ./ 14 / 2009 -10 - തിരുവാങ്കുളം 
ഗ്രാമ പഞ്ചായത്തിലെ മാമലയിലുള്ള കേരള 
ഇലക്ട്രിക്കൽ ആന്റ് അലീഡ്എഞ്ചിനീയറിംഗ് 
ഫാക്ടറിയിലെ ആഫീസ് കെട്ടിടത്തിന്റെ 
മുൻവശത്തെ മേൽക്കൂരയിൽ നിന്നുള്ള 
മഴ വെള്ളംകൃത്രിമ ജലപോഷണ പദ്ധതി 
നടപ്പാക്കുന്നതിന് വേണ്ടി ശേഖരിച്ച് റീ 
ചാർജ്ജ് പിറ്റ് കരിങ്കൽ പാക്കിംഗ് ഉപയോഗിച്ച് 
നിർമ്മിച്ച കുഴിയിൽ ഫിൽറ്റർ മീഡിയ 
നിരത്തി കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടി വെള്ളം 
സംഭരിച്ച് പദ്ധതി നടപ്പാക്കുക - രൂപ 1,09,000 - 2,800 


2 


ജി . ഡബ്ലിയു . ഇ ./ 15/ 2009 -10 - തിരുവാങ്കുളം 
ഗ്രാമ പഞ്ചായത്തിലെ മാമലയിലുള്ള കേരള 
ഇലക്ട്രിക്കൽആന്റ്അലീഡ്എഞ്ചിനീയറിംഗ് 
ഫാക്ടറിയിലെ ആഫീസ് കെട്ടിടത്തിന്റെ 


- Gaz . No. 51 /2009 /DTP ( GWD ). 


KERALA GAZETTE 


[ PART II 


- (1) 


- (2) 


| ( 3) 


പുറകുവശത്തെ മേൽക്കൂരയിൽ നിന്നുള്ള 
മഴ വെള്ളംകൃത്രിമ ജലപോഷണ പദ്ധതി 
നടപ്പാക്കുന്നതിന് വേണ്ടി ശേഖരിച്ച് 
റീ ചാർജ്ജ് പിറ്റ് കരിങ്കൽ പാക്കിംഗ് 
ഉപയോഗിച്ച് നിർമ്മിച്ച കുഴിയിൽ ഫിൽറ്റർ 
മീഡിയ നിരത്തി കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടി 
വെള്ളം സംഭരിച്ച് പദ്ധതി നടപ്പാക്കുക - 
രൂപ 1,23 ,000 


ലഭിക്കുന്നതും നിര ത ദ വ്യം കെട്ടിവയ്ക്കാ ത്ത തു മാ യ 
ദർഘാ സു ക ൾ സ്വീക രിക്കു ന്ന ത ല്ല . നിര ത ദ്രവ്യം ജില്ലാ 
ആഫീസർ, ഭൂജ ല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാ വുന്ന ഡിമാന്റ് ഡാഫ്റ്റായി സമർപ്പിക്കേ ണ്ട താ ണ് . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 
അധികാരം എറണാകുളം ഭൂജലവകുപ്പ് ജില്ലാ ആഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. ഇതു സംബന്ധമായ കൂടുതൽ വിവര 
ങ്ങൾ ഭൂജലവകുപ്പ് എറണാകുളം ജില്ലാ ആഫീസിൽ നിന്നും 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാ 
വുന്നതാണ്. ഭൂജലവകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച 
എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഈ വർക്കുകൾക്കും ബാധകമാ 
യിരിക്കുന്നതുമാകുന്നു . 


3 , 100 


3 


ജി . ഡബ്ലിയു . ഇ ./ 16 /2009 -10 - തിരുവാങ്കുളം 
ഗ്രാമ പഞ്ചായത്തിലെ മാമലയിലുള്ള കേരള 
ഇലക്ട്രിക്കൽആന്റ്അലീഡ്എഞ്ചിനീയറിംഗ് 
ഫാക്ടറിയിലെ ട്രാൻസ്ഫോർമർ കെട്ടിടത്തിന്റെ 
പുറകുവശത്തെ മേൽക്കൂരയിൽ നിന്നുള്ള 
മഴവെള്ളം കൃത്രിമ ജലപോഷണ പദ്ധതി 
നടപ്പാക്കുന്നതിന് വേണ്ടി ശേഖരിച്ച് 
റീ - ചാർജ്ജ് പിറ്റ് കരിങ്കൽ പാക്കിംഗ് 
ഉപയോഗിച്ച് നിർമ്മിച്ച കുഴിയിൽ ഫിൽറ്റർ 
മീഡിയ നിരത്തി കോൺക്രീറ്റ് സ്ലാബ് ഇട്ട്മൂടി 
വെള്ളം സംഭരിച്ച് പദ്ധതി നടപ്പാക്കുക - 
രൂപ് 1,19 ,000 


ഭൂജല വകുപ്പ് ജില്ലാ ആഫീസ്, 
എറണാകുളം, കൊച്ചി- 30 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . എം ./ 861 / 2009- 0 . T.- 39 / 09. 


2009 ഡിസംബർ 7. 


3 ,000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
മല പ്പുറം താഴെ പ്പറയുന്ന പവ്യ ത്തി ക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും കമനമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ ജി. എം ./ 861/ 2009 - 0 .T.- 39 / 09. 


ജി . ഡബ്ലിയു . ഇ ./17/ 2009- 10 - തിരുവാങ്കുളം 
ഗ്രാമ പഞ്ചായത്തിലെ മാമലയിലുള്ള കേരള 
ഇലക്ട്രിക്കൽ ആന്റ് അലീഡ്എഞ്ചിനീയറിംഗ് 
ഫാക്ടറിയിലെ സ്റ്റക്ച്ചറൽ കെട്ടിടത്തിന്റെ 
പുറകുവശത്തെ മേൽക്കൂരയിൽ നിന്നുള്ള 
മഴവെള്ളം കൃത്രിമ ജലപോഷണ പദ്ധതി 
നടപ്പാക്കുന്നതിന് വേണ്ടി ശേഖരിച്ച് റീ 
ചാർജ്ജ് പിറ്റ് കരിങ്കൽ പാക്കിംഗ് ഉപയോ 
ഗിച്ച് നിർമ്മിച്ച കുഴിയിൽ ഫിൽറ്റർ മീഡിയ 
നിരത്തി കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടിവെള്ളം 
സംഭരിച്ച് പദ്ധതി നടപ്പാക്കുക - രൂപ 1,16 ,000 
ജി.ഡബ്ലിയു . ഇ ./18 / 2009- 10 - എറണാകുളം 
ജില്ലയിൽ അങ്കമാലി നഗരസഭ ഓഫീസ് 
യാഡിലും തൃപ്പൂണിത്തുറ ഗവ. ആയൂർവേദ 
ആശുപത്രിയിലും ഓരോ150 mm വ്യാസമുള്ള 
കുഴൽ കിണർ നിർമ്മിക്കുക കുഴൽ കിണറിൽ 
180 മി . മീ . പിവിസി പൈപ്പ് കേസിംഗ് ആയി 
ഉപയോഗിക്കുക - രൂപ 82 ,750 


പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുക യും - ഭൂജല 
വകുപ്പിന്റെ പരിധിയിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ 
ഗ്രാമ പഞ്ചായത്തുകളിൽ 110 എം . എം . വ്യാസമുള്ള കുഴൽ 
കിണർ നിർമ്മിക്കുന്നതിന് രൂപ 2,00,000. 


2 , 900 


നിരതദ്രവ്യം - രൂപ 5,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 31- 12 - 2009, 1 മണി. 


ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീ ക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 31- 12 - 2009, 3 മണി. 


2 , 100 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 +എസ്. ടി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
31- 12 - 2009, 4 മണി. 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 
5 - ന് കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 15 ദിവസം. മറ്റുള്ള 
വയ്ക്ക് കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം. 

- ദർഘാസ് ( പമാ ണ ത്തിന്റെ വില ചെക്കായോ 
ഡ്രാഫ്റ്റായോ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് പ്രമാണം പരസ്പരം 
കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനുശേഷം 


ജില്ലാ ആഫീസ്, 
ഭൂജലവകുപ്പ്, മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


